Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 02 ). MMO 
KL / TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


GA02 


og mo 
NMENT OF 


Oooo 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


1 


15th October 2013 
2013 666sɔmo 15 


THIRUVANANTHAPURAM , TUESDAY 


No. 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ObojMo 23 


PART III 


Stores Purchase 


Collegiate Education Department 

TENDER NOTICE 

[No. 4/2013- 14 ] 
No. A3 -1743 /2013. 

11th September 2013. 
Sealed tenders are invited for the supply of 
Lab Equipments and Chemicals under Plan Scheme 
2013 - 14 “ Development of Lab and Library ” for a total 
amount of 5,00 ,000. The tender should be superscribed 
as “ Tender No . 04 / 2013 - 14 for the supply of Lab 
Equipments and Chemicals (Plan 2013 - 14 )” and addresed 
to the Principal, Government Brennen College, Dharmadam , 
Thalassery - 6 . Sale of tender form will be closed on 
18 - 10 - 2013 at 2 . 30 p .m . The last date and time for receipt 
of tender form is at 5 p .m . on 18 - 10 - 2013 . Late tenders 
will not be accepted . Tenders will be opened at 
10 . 30 a . m . on 19 -10 - 2013 in the presence of tenderers or 
their authorised representatives who may be present at 
that time. 

Intending tenderers may on application to the 
Principal, Government Brennen College , Dharmadam , 
Thalassery -6 obtain requisite tender form on which the 
tender should be submitted . The cost of the tender form 
is 1,040 (Rupees one thousand and fortyonly ). Application 
form should be accompanied by a cash remittance of 

1 ,040 at the Office or by Money Order which is the 


price fixed for a form and it is not refundable under 
any circumstances. Cheques, Postage Stamps, Postal Or 
ders , Demand Drafts etc . will not be accepted towards the 
cost of tender forms. Forms will not be sent by V . P. P . 
Tender forms are not transferable . Every tender should 
be accompanied by an Earnest Money Deposit @ 1 % of 
the total cost of the articles tendered for. This is sub 
ject to a minimum of 1 1 ,500 . Tender form if required by 
post, an additional amount of 40 should be sent. 

An agreement executed in Kerala Stamp Paper worth 
? 100 is to be submitted along with the tender. Kerala 
Stamp Paper will be supplied to the tenderers outside the 
State in case they required for the same and remit by 
money order an additional amount of 3 122 ( 100 for 
stamp paper and 22 for incidental expense ). Duplicate 
tender form if any required will be issued at 3 520 per 
copy only to those who purchased the original tender 
form . 

The Principal reserves herself the right to accept or 
to reject any or all the tenders without assigning any 
reason thereof . 


- തല ശ്ശേരി ഗവൺമെന്റ് ബണ്ണൻ കോളേജിൽ പ്ലാൻ 
( 2013 - 14) ഫണ്ട് അടിസ്ഥാനത്തിൽ, " ലാബ്, ലൈബ്രറികളുടെ 
നവീക രണം എന്ന സ്കീമിൽ ലാബ് ഉപ ക ര ണ ങ്ങളും 
കെമിക്കൽസും വാങ്ങുന്നതിനായി ? 5, 00,000 അനുവദിച്ചിട്ടുണ്ട്. 
അതിനായി മുദ്രവച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ടെണ്ടർ കവറിനു പുറത്ത് കോളേജിലേക്ക് ലാബ് 
ഉപ ക ര ണ ങ്ങളും കെമി ക്ക ൽ സും പ്ലാൻ ( 2 013 - 14 ) 
വാങ്ങുന്നതിനായുള്ള ടെൻഡർ നമ്പർ 04 / 2013 - 14 എന്നെഴുതി 
പിൻസിപ്പാൾ, ഗവൺമെന്റ് ബണ്ണൻ കോളേജ്, ധർമ്മടം, 
തലശ്ശേരി- 6 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ടെണ്ടർ 
ഫോറം 18 - 10 - 2013, 2.30 മണിവരെ കോളേജ് ഓഫീസിൽ 
നിന്നും വിതരണം ചെയ്യുന്നതാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന 
അ വ സാ ന തീയതി 18 - 10 - 2 013 , 5 മണി. ടെണ്ടറുകൾ 
19 - 10 - 2013 രാവിലെ 10.30 മണിക്ക് ടെണ്ടറുകൾ നൽകിയിട്ടുള്ള 
വരുടെയോ അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയിട്ടുള്ള 
വരുടെയോ സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 

ടെണ്ടർ ഫോമുകൾ പണമായോ മണിയോർഡറായോ 
? 1,040 അടച്ചാൽ ലഭിക്കുന്നതാണ്. തപാലിൽ വേണ്ടവർ 
തപാൽ ചെലവ് ? 40 കൂടി അയച്ചുതരേണ്ടതാണ്. യാതൊരു 
കാരണവശാലും ടെണ്ടർ ഫോമുകളുടെ വില തിരിച്ച് നൽകുന്ന 
തല്ല . ടെണ്ടർ ഫോമുകൾ വി . പി. പി . ആയി അയയ്ക്കുന്നതല്ല. 
ചെക്ക്, ഡി . ഡി., പോസ്റ്റൽ ഓർഡർ എന്നിവ ടെണ്ടർ ഫോമിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ ഫോമിന്റെകൂടെ സാധന 
ങ്ങളുടെ വിലയുടെ 1 % തുക ഇ . എം . ഡി . അടയ്ക്കേണ്ടതാണ്. 
ഇത് ചുരുങ്ങിയത് ? 1,500 ആയിരിക്കണം. ടെണ്ടർ ഫോമിന്റെ 
കൂടെ ? 100 വിലയുള്ളമുദ്രപത്രത്തിൽ ഉടമ്പടി ചെയ്യേണ്ടതാ 

ണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് അവർ ആവശ്യപ്പെട്ടാൽ 
മുദ്രപത്രം ടെണ്ടർ ഫോമിന്റെ കൂടെ അയച്ചുതരുന്നതും അതിനു 
വേണ്ടി അധികമായി 3 122 മണിയോർഡറായി അയയ്ക്കേണ്ടതു 
മാണ്. 


-- ഡ്യൂപ്ളിക്കേറ്റ് ടെണ്ടർ ഫോമുകൾ ആവശ്യമുള്ളവർ ? 520 
അടയ്ക്കേണ്ടതാണ്. ഒറിജിനൽ ടെണ്ടർ ഫോമുകൾ വാങ്ങുന്നവർക്ക് 
മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുകയുള്ളു. ടെണ്ടർ ഫോമുകൾ 
കൈമാറ്റം ചെയ്യാൻ പാടില്ല . 

ഏതെ ങ്കി ലു മോ മു ഴു വ നായോ ടെണ്ട റു കൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Government Brennen College, 
Dharmadam , Thalassery -6 . 


( Sd.) 
Principal. 


